കേരള സർക്കാർ 
Government of Kerala 

2014 


Regn .No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/TV( N )/634/2012 -14 


GOVERNY 


. 
കേരളം 


രള സർക്കി 
SVMENT OF 


ാർ 
KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2014 നവംബർ 25 
25th November 2014 

1190 വൃശ്ചികം 9 
9th Vrischikam 1190 
1936 ആഗ്രഹായനം 4 
4th Agrahayana 1936 


Vol. III 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Stores Purchase 


Agriculture Department 


ടെണ്ടർ നോട്ടീസ് 


നമ്പർ എൻ.എസ്. 221/ 14 . 


2014 ഒക്ടോബർ 27 . 


നേര്യമംഗലം ജില്ലാകൃഷി ഫാമിലെ ആവശ്യത്തിലേക്കായി 
2014 - 15 വർഷ ത്തി ലേക്ക് കലർപ്പില്ലാത്ത ചാണകം 
( 400 ക്യൂ . മീറ്റർ) സപ്ലൈ ചെയ്യുവാൻ താൽപ്പര്യമുള്ളവർ 
മുദ്രവച്ച ടെണ്ടറുകൾ സമർപ്പിക്കേണ്ടതാണ്. 

ടെണ്ടർ നൽകേണ്ട തീയതിയും സമയവും 27 - 11 - 2014 
2.30 മണി. 

ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും - 27 - 11 - 2014 
3. 30 മണി. 


- പ്രഖ്യാപിക്കപ്പെട്ടാൽ തൊട്ടടുത്ത പ്രവർത്തിദിവസം അതേ 
സമയംതന്നെ ടെണ്ടർ നടപടികൾ നടത്തുന്നതായിരിക്കും. 
ടെണ്ടർ സമർപ്പിക്കുന്നതോടൊപ്പം 4, 000 നിരതദ്രവ്യമായി 
കെട്ടിവെയ്ക്കേണ്ടതാണ്. ടെണ്ടറിന്റെ നിരക്ക് അംഗീകരിച്ച് 
അറിയിപ്പ് കിട്ടി 7 ദിവസത്തിനകം 100 - ന്റെ മുദ്രപ്രതത്തിൽ 
ടെ ണ്ടർ സംബ ന്ധിച്ച കരാർ എഴുതി നൽകേ ണ്ട താ ണ് . 
ടെണ്ടറിനു മുകളിൽ ഏതു സാധനമാണ് സപ്ലൈ ചെയ്യാൻ 
ഉദ്ദേശിക്കുന്നത് അത് എഴുതിയിരിക്കേണ്ടതാണ്. സപ്ളെ 
ഓർഡർ കിട്ടി ഒരു മാസത്തിനകം മുഴുവൻ അളവും ഫാമിൽ 
തന്നിരിക്കേണ്ടതാണ്. നിരക്ക് 31 - 3- 2015 വരെ പ്രാബല്യം 
ഉണ്ടായിരിക്കുന്നതാണ്. 


നിരക്ക് കാണിക്കേണ്ടത് - 1 ക്യൂ . മീറ്റർ. 


27 -11- 2014, 3. 30 മണിക്ക് അപ്പോൾ ഹാജരുള്ള ടെണ്ടറുകാ 
രന്റെ സാന്നിദ്ധ്യത്തിൽ ടെണ്ടർ തുറക്കുന്നതാണ്. ടെണ്ടർ ഫോം 
വിൽപ്പന നികു തിക്കു പുറമെ 800 വില യ് ക് 
ആഫീസിൽനിന്നും വാങ്ങാവുന്നതാണ്. ടെണ്ടർ ഫോറത്തിന്റെ 
വില യാതൊരു കാരണവശാലും മടക്കി കൊടുക്കുന്നതല്ല . 
എന്തെങ്കിലും കാരണവശാൽ ടി ദിവസം അവധിയായി 


- മുകളിൽ പറഞ്ഞിരിക്കുന്ന അളവ് കൂട്ടാനും കുറയ്ക്കാനും 
ഫാം സൂപ ണ്ടിന് അധികാരം ഉണ്ടാ യി രി ക്കു 
ന്നതാണ്. നിലവാരം കുറഞ്ഞ ചാണകമാണ് കൊണ്ടുവരുന്ന 
തെങ്കിൽ ടി ചാണകം കൃഷിത്തോട്ടത്തിൽ ഇറക്കുവാൻ അനുവ 
ദി ക്കു ന്ന ത ല്ല . പ്രത്യേക കാരണം കാണിക്കാതെ തന്നെ 
ടെണ്ടറുകൾ അസ്ഥിരപ്പെടുത്തുവാനുള്ള അധികാരം ഫാം 
സൂപ്രണ്ടിന് ഉണ്ടാ യി രി ക്കും . കലർപ്പില്ലാത്ത ചാണകം 
ഫാമിലെ നിർദ്ദിഷ്ട സ്ഥാനങ്ങളിൽ കരാറുകാരന്റെ സ്വന്തം 
ചെലവിൽ ഇറക്കി തരേണ്ടതാണ്. 


• മൊത്ത വിലയുടെ 5 % ( നിരതദ്രവ്യമുൾപ്പെടെ) വരുന്ന 
തുക സെക്യൂരിറ്റി തുകയായി മേൽപ്പറഞ്ഞതുപോലെ 
നൽകേണ്ടതാണ്. 


കരാറുകാരനോ അയാൾ നിയോഗിക്കുന്ന ആളുകളോ 
ഫാമിൽ എന്തെ ങ്കിലും നാശ ന ഷ ങ്ങ ൾ വരു ത്തി യാൽ 
ആയതിന് കരാറുകാരൻ ഉത്തരവാദിയായിരിക്കും. പ്രവർത്തി 
ദിവസങ്ങളിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 5 മണിവരെയുള്ള 
സമയങ്ങളിൽ മാത്രമെ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നതിന് 
അനുവദിക്കുകയുള്ളു. നിരതദ്രവ്യവും സെക്യൂരിറ്റിയും ( ഡി. ഡി) 
ഡിമാന്റ് ഡ്രാഫ്റ്റ് ആയി മാത്രമേ സ്വീകരിക്കുക യു ള്ളു . 
ഡി. ഡി. കൾ സൂപ്രണ്ട്, ജില്ലാ കൃഷിഫാം, നേര്യമംഗലം എന്ന 
പേരിൽ കോതമംഗലത്ത് മാറത്തക്ക രീതിയിൽ എടുക്കേണ്ട 
താണ്. ടെണ്ടർ ഫോറം 27 - 11- 2014 -ാം തീയതി 1 മണിവരെ 
മാത്രമെ നൽകുകയുള്ളു. സർക്കാർ കാലാകാലങ്ങളിൽ പുറപ്പെ 
ടുവിക്കുന്ന ടെണ്ടർ/ ലേല സംബന്ധമായ എല്ലാ നിയമങ്ങളും 
ഇക്കാര്യത്തിലും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 
പ്രവർത്തി ദിവസങ്ങളിൽ ആഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 
ഫോൺ: 0485 - 2554416. 


ജില്ലാകൃഷിത്തോട്ടം, 
നേര്യമംഗലം. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


കവറിന്റെ മുകളിൽ “ഗ്ലാസ്സ് ഉപകരണങ്ങൾ നൽകുന്നതി 
നുള്ള ദർഘാസ് എന്ന് എഴുതിയിരിക്കണം. 
• നിശ്ചിത ഫോറത്തിലുള്ള ദർഘാ സു കൾ മാത്രമേ 
സ്വീകരിക്കുകയുള്ളു. 
100 - ന്റെ മുദ്രപത്രത്തിൽ നിർദ്ദിഷ്ട ഫോറത്തിലുള്ള 
എഗ്രിമെന്റ് ദർഘാസിനോടൊപ്പം നൽകേണ്ടതാണ്. 
നിശ്ചിത സമയം കഴിഞ്ഞ് ലഭിക്കുന്ന ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. 
- ടെണ്ടർ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന ഉപകരണത്തിന്റെ 
എല്ലാ പെസിഫിക്കേ ഷനുകളും അനുസരിച്ചുള്ള 
സാമഗ്രികളായിരിക്കണം വിതരണം ചെയ്യേണ്ടത്. 
-- എല്ലാ നികുതികളും അടക്കമുള്ള നിരക്കായിരിക്കണം 
ദർ ഘാ സിൽ കാണി ക്കേ ണ്ട ത് ( സാ മ ഗി കൾ 
പട്ടാമ്പി രാസ വള ഗുണ നി യന്തണ ശാല യിൽ 
എത്തിക്കുന്നതിനുള്ള കയറ്റിറക്കു കൂലിയും ഉപകരണം 
ലാബിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ചെലവുകളും 
ഉൾപ്പെടെ). 
നിശ്ച യിച്ചി രി ക്കുന്ന സമ യ ത്തു തന്നെ അപ്പോൾ 
ഹാജരാകുന്നവരുടെമുമ്പിൽ വെച്ച് ദർഘാസുകൾ 
തുറന്ന് പരിശോധിക്കുന്നതായിരിക്കും. 
ഏതെ ങ്കിലും കാര ണ വ ശാൽ അന്നേദിവസം 
അവധിയാണെങ്കിൽ അതിനടുത്ത പ്രവൃത്തി ദിവസം 
അതേ സമയത്ത് ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. 


ലഘു ദർഘാസ് പരസ്യം 


നമ്പർ എഫ് . ക്യു . 33 / 2014 - 15. 


| 2014 ഒക്ടോബർ 28 . 


പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ പ്രവർത്തിക്കുന്ന 
രാസവള ഗുണനിയന്ത്രണ ശാലയിലേക്ക് ഗ്ലാസ്സ് ഉപകരണങ്ങൾ 
നൽകു വാൻ തയ്യാ റു ള്ള വ രിൽനിന്ന് മുദ്രവച്ച മൽ സര 
സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പരും അടങ്കൽതുകയും - 2/ 2014, 3.05 ലക്ഷം. 


നിരതദ്രവ്യം-- അടങ്കൽ തുകയുടെ ഒരു ശതമാനം വരുന്ന 
തുക നിരതദ്രവ്യമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ 
പട്ടാമ്പി ശാഖയിൽ താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാറാവുന്ന 
തരത്തിൽ ഡാറ്റായി നൽകിയിരിക്കണം. 


ദർഘാസ് ഫോറത്തിന്റെ വില പണ മായി മാത്രമേ 
സ്വീകരിക്കുകയുള്ളു. 
ഇന്ത്യൻ വിനി മയ നിര ക്കി ലാ യി രി ക്ക ണം വില 
രേഖപ്പെടുത്തേണ്ടത്. 


ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ- 700 + നികുതി. 

ഡ്യൂപ്ലിക്കേറ്റ് - 400 + നികുതി. 
ദർഘാസ് ഫോറം വിൽപ്പന അവസാനിക്കുന്ന തീയതിയും 
സമയവും- 6 -12- 2014, 5 മണി. 

ദർഘാസ് സ്വീക രിക്കുന്ന അ വ സാ ന തീയ തിയും 
സമയവും -8 -12 -2014 , 1 മണി. 


വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഗ്ലാസ്സ് ഉപകരണങ്ങളുടെയും 
ദർഘാസ് സംബന്ധിച്ച മറ്റ് കാര്യങ്ങളുടേയും വിശദ 
വിവരങ്ങൾ ഓഫീസ് പ്രവർത്തി സമയങ്ങളിൽ പട്ടാമ്പി 
രാസവള ഗുണനിയന്ത്രണ ശാലാ ഓഫീസിൽനിന്നോ 
കേരള സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ 
നിന്നോ ലഭിക്കുന്നതാണ്. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും- 8 - 12 - 2014 , 
2 .30 മണി. 


വില സ്ഥിരതാ കാലാവധി 31 - 3 -2015 . 


| ലഭിക്കുന്ന ദർഘാസുകൾ സാങ്കേതിക സമിതിയുടെ 
പരിശോ ധ ന യ്ക്കു ശേഷം ശുപാർശ യോടെ കൃഷി 
ഡയറക്ടർക്ക് അയയ്ക്കുകയും കൃഷി ഡയറക്ടറുടെ 
തീരുമാനം അന്തിമമായിരിക്കുകയും ചെയ്യും. 
• ദർഘാസ് അംഗീകരിക്കുകയോ കാരണം കാണിക്കാതെ 
തള്ളിക്കളയുകയോ ചെയ്യുന്നതിനുള്ള അധികാരം കൃഷി 
ഡയറക്ടറിൽ നിക്ഷിപ്തമായിരിക്കും. 
സാധാരണ സർക്കാർ ദർഘാ സു കൾക്കുള്ള എല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 


വിത രണ കാലാ വധി - വിത രണ ഉത്ത ര വ് ലഭിച്ച് 
40 ദിവസത്തിനകം. 


- ദർഘാസ് ഫോറങ്ങൾ ലഭിക്കുന്ന വിലാസവും ദർഘാസ് 
ഫോറങ്ങൾ അയക്കേണ്ട വിലാസവും - കൃഷി ഡെപ്യൂട്ടി 
ഡയറക്ടർ, രാസ വള ഗുണ നിയന്ത്രണ ശാല , പട്ടാമ്പി, 
മേലേപട്ടാമ്പി പി. ഒ ., പാലക്കാട്- 679 306, ഫോൺ: 0466 2212048 . 


അടങ്കൽ തുകയുടെ 1 % വരുന്ന തുക നിരതദ്രവ്യമായി 
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ പട്ടാമ്പി ശാഖയിൽ 
താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന് മാറാവുന്നതരത്തിൽ 
ഡാറ്റായി നൽകിയിരിക്കണം. 


| No, FQ 33/ 2014. 

| 28th October 2014. 
Sealed competitive superscribed tenders are invited 
by the undersigned for the supply of Laboratory 
Glassware for the use of Fertilizer Quality Control 
Laboratory, Pattambi, Palakkad District. 


• 


Tender No . with PAC — 2 / 2014, ` 3.05 lakhs. 

E . M . D . — 1 % of PAC as Demand Draft drawn in 
favour of the undersigned payable at State Bank of 
Travancore, Pattambi. 


The price of the tender form shall be received only 
by cash . 

The cost of tender should be quoted in Indian 
money . 
Details with respect to the tender notice and the 
items intended to be purchased can be obtained 
from the office of the undersigned at working hours 
or from the website www.keralaagriculture.gov. in of 
the Department of Agriculture . 
The right for acceptance or rejection of tender 
without assigning any reason is solemnly vested 
with Director of Agriculture . 
The rules and regulations prescribed for tenders by 
the Government of Kerala shall be applicable to this 
tender also . 


Details of Items 


Si. 
No. 


Quantity 
(Nos.) 


Cost of tender form : 

Original — * 700 + VAT. 

Duplicate — 400 + VAT. 
Closing date and time of sale of tender forms — 
6 - 12 -2014 , 5 p. m . 

Last date and time of receipt of tender — 8 - 12 - 2014 , 
1 p . m . 

Date and time of opening of tender — 8 - 12 - 2014 , 
2 .30 p . m . 

Period of Supply - Within 40 days of receipt of 
supply order. 

Date upto which the rates are to remain firm for 
acceptance — 31-3 - 2015 . 

Designation and address of the officer from whom 
the tender forms are to be obtained and to whom tenders 
are to be sent — Deputy Director of Agriculture, Fertilizer 
Quality Control Laboratory , Pattambi, Mele Pattambi P. O ., 
Palakkad Dist.-679 306 (Ph : 0466 2212048 ). 
• EMD should be submitted 1 % of PAC as Demand 

Draft drawn in favour of the undersigned payable 
at SBT, Pattambi. 
Security Deposit: 5 % of total contract amount 
inclusive of EMD shall be produced in the form of 
Demand Draft drawn in favour of the undersigned 
payable at SBT, Pattambi by the successful tenderer 
on receipt of the supply order. The sealed cover 
containing the tender should be superscribed as the 
“ Tender for Laboratory Glassware” as the case may 


Name of Article with Specification 

and Capacity 

(2 ) 
Beaker , Tall form with spout, 
Borosilicate — 250 ml 
Beaker, Tall form with spout, 
Borosilicate — 1000 ml 
Beaker , Low form with spout, 
Borosilicate — 2000 ml 
Beaker, Low form with spout, 
Borosilicate — 3000 ml 


4 


be . 


Boiling Flask flat bottom , Borosilicate 
1000 ml 
Bottle reagent with srew cap wide 
mouth , Borosilicate — 250 ml 
Bottle reagent with srew cap wide 
mouth , Borosilicate — 500 ml 
Burette , Straight Bore Stop cock , 
Accuracy as per Class A of IS /ISO 
certificate , Borosilicate — 100 ml 
Adapters, enlarging, Interchangeable 
joints Size : inner-24 /29, Outer- 34 /35 
Adapters , Reduction , Interchangeable 
joints Size : inner -40 /38 , Outer -29/ 32 
Conical Flask , Erlimeyer , Borosilicate — 
250 ml 
Conical Flask , Erlimeyer , Borosilicate — 
500 ml 


Tender should be submitted in the prescribed form 
along with an agreement in prescribed format in 
Kerala Stamp Paper worth 100 . DD towards EMD 
shall also be submitted with tender. Late tenders 
will not be accepted . 
Successful tenderer should supply glass wares 
as per specifications mentioned in the tender notice. 
The rates quoted should include all expenditure 
including taxes and should supply at the office of 
the undersigned . 
Tenders will be opened in the presence of such 
tenderers or their authorized representatives who 
may be present at that time. If the date fixed for 
opening happens to be a holiday, tenders will be 
opened in the next working day, at the same time. 


9 


Conical Flask , Erlimeyer, Borosilicate 
1000 ml 


Condensers , Graham , Coiled Distillate 
type , Drip tip, Interchangeable inner 
& outer joints, Borosilicate Over all 
height 550 mm 


- 


60 


ദർഘാസ് പരസ്യം 
നമ്പർ എസ്.എഫ്. 56 /2014. 

2014 ഒക്ടോബർ 24. 
- 2014 - 15 വർഷത്തിൽ പേരാമ്പ സ്റ്റേറ്റ് സീഡ് ഫാമിൽ 
വിവിധ കൃഷികൾക്ക് ആവശ്യമായ ഉണക്കിപൊടിച്ചതും 
കലർപ്പില്ലാത്തതും ആയ ഏകദേശം 80 ടൺ ചാണക പൊടി 
ഇറക്കി തരുന്നതിന് താഴെപറയുന്ന നിബന്ധനകൾ പ്രകാരം 
മത്സര സ്വഭാവമുള്ള ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


17 


നിബന്ധനകൾ 


18 


1. ടെണ്ടർ ഫോം 24 - 12 - 2014 രാവിലെ 11.30 മണി വരെ 

ഫാം ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. ഫോം 
വില - 400 ( നികുതികൾ പുറമേ). 


19 


Crucible, Gooch type with sintered disc , 
Porosity Grade G -4 , Borosilicate — 30 ml 
Funnel, Plain , 60° Angle , long stem , 
Borosilicate — 75 mm 
Measuring cylinders Graduated , with 
pour out and Class A Certificate , 
Borosilicate — 5 ml 
Measuring cylinders Graduated , with 
pour out and Class A Certificate , 
Borosilicate — 10 ml 
Measuring cylinders Graduated , with 
pour out and Class A Certificate, 

Borosilicate — 25 ml 
| Pipette , Transfer, Volumetric , Class A 
Certificate — 68 ml 
Volumetric Flasks, with inter changeable 
stopper, Accuracy with Class A 
Certificate , Borosilicate — 250 ml 
Volumetric Flasks, with inter changeable 
stopper, Accuracy with Class A 
Certificate, Borosilicate - 100 ml 
Volumetric Flasks, with inter changeable 
stopper, Accuracy with Class A 
Certificate , Borosilicate — 5000 ml 
Vacuum Desicator, Stop cock with 
PTFE Spindle and porcelain plate , 
Borosilicate - 250 mm ( ID Ground Flange) 


23 


2. മുദ്രവച്ച ടെണ്ടറുകൾ അന്ന് ഉച്ചയ്ക്ക് 2. 30 മണിക്ക് 
മുമ്പായി സീനിയർ കൃഷി ഓഫീസർ, സ്റ്റേറ്റ് സീഡ് 
ഫാം , പേരാമ്പ് എന്ന വിലാസത്തിൽ 1, 500 
നിരതദ്രവ്യം സഹിതം കവറിനു പുറത്ത് ചാണക 
പൊടിക്കുള്ള ടെണ്ടർ എന്ന് പ്രത്യേകം കാണിച്ച് 
ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. 
3. ടെണ്ടറിനോടൊപ്പം 100 - ന്റെ മുദ്രപത്രത്തിൽ ടെണ്ടർ 

ഫോമിലെ എഗ്രിമെന്റ് തയ്യാറാക്കി നൽകേണ്ടതാണ്. 
4. ടെണ്ടറിൽ ഉണക്കിപൊടിച്ച 1 ടൺ ചാണക 

പൊടിക്കുള്ള വില നിരക്കായി കാണിച്ചിരിക്കണം. 
5. 24 - 12 - 2014 - ന് 2 . 30 മണിക്ക് തത്സമയം ഹാജരായ 

ടെണ്ടറുകാരുടെ സാന്നിധ്യത്തിൽ ടെണ്ടർ തുറന്നു 
പരിശോധിക്കുന്നതും ഏറ്റവും കുറച്ചു നിരക്ക് കാണിച്ച് 
ടെണ്ടർ താൽക്കാലികമായി അംഗീകരിക്കുന്നതും 
ബാക്കിയുള്ളവരുടെ നിരതദ്രവ്യം അപ്പോൾതന്നെ 
തിരികെ നൽകുന്നതുമായിരിക്കും. 
6. മേലധികാരികൾ ടെണ്ടർ അംഗീകരിച്ച അറിയിപ്പ് 
ലഭിച്ചാൽ ഫാമിലെ ആവശ്യാനുസരണം ചാണകപ്പൊടി 

ഇറക്കി തരേണ്ടതാണ്. 
7 . ടെണ്ടറിൽ അംഗീകരിക്കുന്ന വില 31- 3 - 2015 വരെ 

നിലവിൽ ഉണ്ടായിരിക്കുന്നതാണ്. 
8. ഗവൺമെന്റിന്റെ എല്ലാ ടെണ്ടർ നിബന്ധനകളും 
ഇതിനും ബാധകമായിരിക്കും. 


25 


Kjeldal Flask , capacity round bottom 
with wide mouth , Borosilicate — 800 ml 


സ്റ്റേറ്റ് സീഡ് ഫാം , 
പേരാമ്പ . 


( ഒപ്പ്) 
സീനിയർ അഗ്രിക്കൾച്ചറൽ 

ഓഫീസർ. 


Conical Flask , Erlimeyer, with screw cap , 
Borosilicate — 250 ml 
Desicator - with cover and porcelain 
plate , plastic knob, ID ground 
flange - 300 mm , Borosilicate — 300 mm 
Desicator-with cover and porcelain 
plate , plastic knob, ID ground 
flange- 250 mm , Borosilicate — 250 mm 

Conical flask with screw cap , 
| Borosilicate - -2000 ml 

Condensers -Leibig with sealed inner 
tube over all height, Borosilicate — 

550 mm 
- Kjeldal safety head ( double bulb), 

Borosilicate 


- 


2 


31 


Fertilizer Quality Control 
Laboratory, Pattambi, 
Mele Pattambi- P.O ., 

( Sd .) 
Palakkad . 

Deputy Director of Agriculture . 


